Government of Kerala 
കേരള സർക്കാർ 

2010 


| Reg . No . രജി. നമ്പർ 
KL / TV ( N )/ 12 / 2009 - 2011 


OVEONM 


. കാ 


MENT OF 


OF KER 


ma A 


व जपत 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 


No. 


7th December 2010 

2010 ഡിസംബർ 7 
16th Agrahayana 1932 
1932 അഗ്രഹായനം 16 


S 48 


വാല്യം 55 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Notifications by Heads of Departments 

Agriculture Department 


ദർഘാസ് പരസ്യം 


നമ്പർ സി . ഇ . എസ് . 26 / 2010 . 

2010 നവംബർ 6. 
അമ്പലവയൽ ചീങ്ങേരി എക്സ്റ്റൻഷൻ സ്കീമിൽനിന്നും 
2009 - 10 സാമ്പത്തിക വർഷം വിള വെ ടുത്ത ഉദ്ദേശം 
20000 കി . ഗ്രാം ( ഇ രു പ തി നാ യിരം) ഉണക്ക റോബസ്റ്റ 
ഉണ്ടക്കാപ്പി ദർഘാസ് പരസ്യവും പൊതു ലേലവുംവഴി 2010 
ഡിസംബർ 22 -ാം തീയതി ( 22 - 12 - 2010 - ന്) ഈ സ്കീമിലെ 
ഓഫീസിൽ വച്ച് വിപണനം നടത്തുന്നതാണ്. ദർഘാസിലും 
ലേലത്തിലും പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവരിൽനിന്നും 
നിലവിലുള്ള ചട്ടങ്ങൾക്ക് വിധേയമായി നിശ്ചിത ഫോമിൽ 
സീൽ ചെയ്ത ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


6 . 


3. ദർഘാസിന്റെ പുറത്ത് ഉണ്ടക്കാപ്പി വാങ്ങുന്നതിനുള്ള 
ദർ ഘാസ് എന്നെഴു തു കയും സമർപ്പിക്കുന്ന 
വ്യക്തിയുടെ ശരിയായ മേൽവിലാസം എഴുതി ആയത് 

സീൽ ചെയ്യുകയും ചെയ്യേണ്ടതാണ്. 
4. ദർഘാസിൽ ഒരു കിലോഗ്രാം ഉണ്ടക്കാപ്പിയുടെ വില 

അക്കത്തിലും അക്ഷരത്തിലും രേഖപ്പെടുത്തേണ്ടതാണ്. 
- 5. വിലയ്ക്കുപുറമേ വിൽപ്പനനികുതി ഈടാക്കേണ്ടതാണെ 
- ങ്കിൽ ആയത് ദർഘാസ് ഉറപ്പിച്ചുകിട്ടിയ വ്യക്തിയിൽ 
നിന്നും ഈടാക്കേണ്ടതാണ്. 
ദർ ഘാസുകൾ സമർപ്പി ക്കു ന്ന തി നു മുൻപായി 
വിപണനത്തിനു സൂക്ഷിച്ചിരിക്കുന്ന ഉണ്ടക്കാപ്പിയുടെ 
ഗുണനിലവാരം ഉറപ്പുവരുത്തേണ്ടതാണ്. 
7. ദർഘാസുകൾ സമർപ്പിച്ചവർക്ക് ഒരിക്കൽകൂടി അവസരം 
ലഭിക്കുന്നതിനായി തൽസമയം ഹാജരുള്ളവരെമാത്രം 
ഉൾപ്പെടുത്തി3.30 - ന് ഒരു ലേലംകൂടി നടത്തുന്നതാണ്. 
8. 22 - 12 - 2010 - ന് 3 മണിവരെ ലഭിച്ച ദർഘാസുകൾ 
അന്നേദിവസംതന്നെ ലേലശേഷം തത്സമയം ഹാജരുള്ളവ 
രുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതും ലേലത്തുകയോ 
ദർഘാസ് തുകയോ ഏതാണ് കൂടുതൽ എന്ന്തൃപ്തി 
കരമായി ബോധ്യപ്പെടുന്നപക്ഷം ആയത് വയനാട് ജില്ല 
പ്രിൻസിപ്പൽ കൃഷി ഓഫീസറുടെ അംഗീകാരത്തിന് 
വിധേയമായി താൽക്കാലികമായി സ്വീകരിക്കുന്നതുമാണ്. 


- നിബന്ധനകൾ 


1. ദർഘാസ് ഫോമുകൾ 22 - 12 - 2010 വരെയുള്ള എല്ലാ 

പ്രവൃത്തി ദിവ സ ങ്ങ ളിലും ഉച്ചയ്ക്ക് 1 മണിവരെ 
അമ്പല വ യൽ ചീങ്ങേരി എക്സ്റ്റൻഷൻ സ്കീമിൽ 
നിന്നും ലഭി ക്കു ന്ന താ ണ് . പൂരിപ്പിച്ച ദർഘാസ് 

ഫോമുകൾ 22 - 12 -2010 - ന് ഉച്ചയ്ക്ക് 3 മണിവരെ ടി 
ഓഫീസിൽ സ്വീകരിക്കുന്നതാണ്. 
-- ഓരോദർഘാസിനോടൊപ്പവും നിരതദ്രവ്യമായി 9, 000 രൂപ 
(ഒൻപതിനായിരം) പണമായി തുക ഈ ഓഫീസിൽ 
കെട്ടിവയ്ക്കേണ്ടതാണ്. 


7th DECE. 2010 ] 


AGRICULTURE DEPARTMENT 


150 


നിരതദ്രവ്യം 


രൂപ് 


9. ദർഘാസ്/ ലേലം ഉറപ്പിച്ചു കിട്ടിയ വ്യക്തി ആകെ തുക 
യുടെമൂന്നിൽ ഒരു ഭാഗം അന്ന്തന്നെ ഓഫീസിൽ 
അടച്ച് രസീത് വാങ്ങേണ്ട താ ണ്. അല്ലാത്തപക്ഷം 
നിരതദ്രവ്യം സർക്കാരിലേക്ക് മുതൽക്കൂട്ടുന്നതും ഉറപ്പിച്ച 
ലേലം/ ദർഘാസ് റദ്ദ് ചെയ്യുന്നതുമായിരിക്കും. 


ക്രമ 

ദർഘാസ് നമ്പരും 
നമ്പർ - പ്രവർത്തിയുടെ പേരും 

അടങ്കൽതുകയും 
ഇ . ഇ . (2 )/ 2352/ 2010 


10 . സർക്കാരിൽനിന്ന് അറിയിപ്പ് കിട്ടിയാൽ ലേലം/ ദർഘാസ് 

ഉറപ്പിച്ച വ്യക്തി സൂക്ഷിച്ചിട്ടുള്ള മുഴുവൻ കാപ്പിയും 
തൂക്കി വില മുഴുവനായും അടച്ച് 15 ദിവസത്തിനകം 
സാധനം സ്റ്റോറിൽനിന്നും നീക്കം ചെയ്യേണ്ടതാണ്. 


11 . 


മേൽപ്രകാരം ചെയ്യാത്ത പക്ഷം ഉല്പന്നം പുനർലേല 
ത്തിന് വെയ്ക്കുന്നതും ആയത്മുഖേന സർക്കാരിന് 
ഉ ണ്ടാ കുന്ന സകല നഷ്ട ങ്ങൾക്കും ലേല ക്കാ രൻ 
ഉത്തരവാദിയായിരിക്കുന്നതുമാണ്. 


12 . 


യാതൊരു കാരണവും കാണിക്കാതെ ദർഘാസ്/ ലേലം 
നിര സി ക്കു ന്ന തിനുള്ള അ ധി കാരം ചീങ്ങേരി 
എക്സ്റ്റൻഷൻ സ്കീം കൃഷി ഓഫീസർക്ക് ഉണ്ടായിരി 
ക്കുന്നതും ആയത് ചോദ്യം ചെയ്യാൻ പാടില്ലാത്തതു 
മാകുന്നു . 


13. ഏതെങ്കിലും കാരണവശാൽ 22 -12-2010 അവധിയാൽ 

തൊട്ടടുത്ത പ്രവർത്തി ദിവസം നിശ്ചിത സമയത്ത് 
മേൽകാര്യങ്ങൾ നടത്തുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ 
പ്രവർത്തി ദിവസങ്ങളിൽ ഈ ഓഫീസിൽ നിന്നും 
നേരിട്ടറിയാവുന്നതാണ്. 


14. സാധാരണ എല്ലാ സർക്കാർ ദർഘാസ്/ ലേലത്തിനുള്ള 

വ്യവസ്ഥകൾ ഇതിനും ബാധകമാണ്. 


| 


- 


+ 


+ 


+ 


ചീങ്ങേരി എക്സ്റ്റൻഷൻ സ്കീം , 
അമ്പലവയൽ, 


( ഒപ്പ്) 
കൃഷി ഓഫീസർ. 


+ 


+ 


+ 


| 


ലഘു ദർഘാസ് പരസ്യം 


നമ്പർ ഇ . ഇ . ( 2) 2352/ 2010. 


2010 നവംബർ 4 . 


- കേരള ഗവർണ്ണർക്കുവേണ്ടി കോഴിക്കോട് ഉത്തര മേഖല 
കൃഷി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ പറയുന്ന 
പ്രവർത്തികൾക്ക് നിശ്ചിത യോഗ്യതയുള്ള പൊതുമരാമത്ത്/ 
ജലവിഭവ വകുപ്പിലെ അംഗീകൃത കരാറുകാരിൽനിന്നും മത്സര 
സ്വഭാവമുള്ള പ്രവർത്തിയുടെ പേരെഴുതി മുദ്രവച്ച കവറുകളിൽ 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ 14 - 12 -2010 - ന് 
പകൽ മൂന്ന് മണിവരെ സ്വീകരിക്കുന്നതും അന്നേ ദിവസം 
3. 30 മണിക്ക് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം 
അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോഅപ്പോൾ സന്നിഹിതരാ 
യിട്ടുള്ള ദർഘാസുകാരുടെയോ അവരുടെ പ്രതിനിധികളുടെയോ 
സാന്നി ദ്ധ്യ ത്തിൽ തുറ ക്കു ന്ന തു മാ ണ് . ഏതെങ്കിലും 
കാരണവശാൽ ടി ദിവസം പൊതു ഒഴിവ് പ്രഖ്യാപിക്കപ്പെട്ടാൽ 
അടുത്ത പ്രവർത്തി ദിവസം മുകളിൽ പറഞ്ഞ വ്യവസ്ഥയിലും 
സമയത്തും ദർഘാസുകൾ സ്വീകരിക്കുന്നതും തുറക്കുന്നതു 
മായിരിക്കും. പ്രവർത്തിയെ സംബന്ധിക്കുന്ന വിവരങ്ങൾ 
താഴെ കൊടുക്കുന്നു. 


